Kerala Gazette No. 45 dated 12th November 2013 . 


PART I 


Section iji 


ര സം 


ാൾ - ക 


GOVERS 


NMENT OF 


KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ജി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 20614 ലെഗ്. ജി2 / 2013/ നിയമം. 


തിരുവനന്തപുരം, 


2013 സെപ്റ്റംബർ 19 . 

1935 ഭാദ്രം 28. 


2013 സെപ്റ്റംബർ 17 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബര പ്പെടുത്തിയ 
താഴെ പറയുന്ന ഓർഡിനൻസ് പൊതു ജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 
സി . പി. രാമരാജ പ്രമ പ്രസാദ്, 

നിയമ സെക്രട്ടറി. 


2013 - ലെ 49 -ാം നമ്പർ ഓർഡിനൻസ് 
2013 - ലെ സർവ്വകലാശാല നിയമങ്ങൾ 

( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിനാലാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1974 - ലെ കേരള സർവ്വകലാശാല ആക്ട് , 1975 - ലെ കോഴിക്കോട് 
സർവ്വകലാശാല ആക്റ്റ്, 1985 - ലെ മഹാത്മാഗാന്ധി സർവ്വകലാശാല 
ആക്ട്, 1994 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല 
ആക്ട്, 2005 - ലെ ഉയർന്ന നിയമ പഠനത്തിനുള്ള ദേശീയ 
സർവ്വകലാശാല ആക്റ്റ്എന്നിവ വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 

- ഒരു 
ഓർഡിനൻസ് 


- പീഠിക . - 1974 - ലെ കേരള സർവ്വകലാശാല ആക്ട് , 1975 - ലെ കോഴിക്കോട് 
സർവ്വകലാശാല ആക്ട്, 1985 - ലെ മഹാത്മാഗാന്ധി സർവ്വകലാശാല ആക്ട്, 1994 - ലെ 
ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റ്, 2005 - ലെ ഉയർന്ന നിയമ 
പഠനത്തിനുള്ള ദേശീയ സർവ്വകലാശാല ആക്റ്റ് എന്നിവ ഇനി പറയുന്ന ആവശ്യ 
ങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാലും ; 

-- കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണ ഘടനയുടെ 213 -ാം അനുച്ഛേദം 
(1) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെ പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും: - (1) ഈ ഓർഡിനൻസിന് 2013 - ലെ സർവ്വകലാശാല 
നിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


- (2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- 2. 1974- ലെ 17 -ാം ആക്റ്റം 1975 - ലെ 5 -ാം ആക്റ്റം 1985- ലെ 12 -ാം ആക്റ്റം 
1994 - ലെ 5 -ാം ആക്റ്ററ്റും 2005 - ലെ 27 -ാം ആക്റ്റും താത്ക്കാലികമായി ഭേദഗതി 
ചെയ്യപ്പെടേണ്ടതാണെന്ന്. - ഈ ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1974 - ലെ 
കേരള സർവ്വകലാശാല ആക്റ്റിനും 1975 - ലെ കോഴിക്കോട് സർവ്വകലാശാല 
ആക്റ്റിനും 1985 - ലെ മഹാ ത്മാ ഗാന്ധി സർവ്വക ലാ ശാല ആക്റ്റിനും 1994 - ലെ 
ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റിനും 2005 - ലെ ഉയർന്ന നിയമ 
പഠനത്തിനുള്ള ദേശീയ സർവ്വകലാശാല ആക്റ്റിനും യഥാക്രമം 3 മുതൽ 7 വരെ 
വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരി 
ക്കുന്നതാണ്. 

3. 1974 - ലെ 17 -ാം ആക്ടിന്റെ ഭേദഗതി. - 1974 - ലെ കേരള സർവ്വകലാശാല 
ആക്ടിന്റെ (1974- ലെ 17) 6 -ാം വകുപ്പിൽ, (2 ) -ാം ഉപവകുപ്പിനുപകരം താഴെപ്പറയുന്ന 
ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

- “(2) അദ്ധ്യാപക, അനദ്ധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ 
നടത്തുന്നതിൽ, സർവ്വകലാശാല , 1958 - ലെ കേരള സ്റ്റേറ്റ് ആന്റ് സബോർഡിനേറ്റ് 
സർവ്വീസസ് ചട്ടങ്ങളിലെ 14 -ാം ചട്ടത്തിലെ ( എ ) , ( ബി ) , ( സി ) എന്നീ ഖണ്ഡ 
ങ്ങളിലെ വ്യവസ്ഥകളും 15, 16 , 17, 17എ എന്നീ ചട്ടങ്ങളിലെ വ്യവസ്ഥകളും, അതതു 
സമയങ്ങളിൽ ഭേദഗതി ചെയ്ത പ്രകാരം, ആവശ്യമായ മാറ്റങ്ങളോടെ, പാലിക്കേണ്ടതും 
എല്ലാ വകുപ്പുകളും ഒരു യൂണിറ്റ് ആയി പരിഗണിച്ച് കാറ്റഗറി തിരിച്ച് സാമുദായിക 
ക്രമം തുടരേണ്ടതുമാണ്. ”. 

- 4. 1975 - ലെ 5 -ാം ആക്ടിന്റെ ഭേദഗതി. 1975- ലെ കോഴിക്കോട് സർവ്വകലാശാല 
ആക്റ്റിന്റെ (1975- ലെ 5) 6 -ാം വകുപ്പിൽ, (2 ) -ാം ഉപവകുപ്പിനുപകരം താഴെപ്പറയുന്ന 
ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

- “( 2) അദ്ധ്യാപക, അനദ്ധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ 
നടത്തുന്നതിൽ, സർവ്വകലാശാല , 1958 - ലെ കേരള സ്റ്റേറ്റ് ആന്റ് സബോർഡിനേറ്റ് 
സർവ്വീസസ് ചട്ടങ്ങളിലെ 14 -ാം ചട്ടത്തിലെ ( എ ), ( ബി ), ( സി ) എന്നീ ഖണ്ഡ 
ങ്ങളിലെ വ്യവസ്ഥകളും 15, 16, 17, 17എ എന്നീ ചട്ടങ്ങളിലെ വ്യവസ്ഥകളും, അതതു 
സമയങ്ങളിൽ ഭേദഗതി ചെയ്ത പ്രകാരം, ആവശ്യമായ മാറ്റങ്ങളോടെ, പാലിക്കേണ്ടതും 
എല്ലാ വകുപ്പുകളും ഒരു യൂണിറ്റ് ആയി പരിഗണിച്ച് കാറ്റഗറി തിരിച്ച് സാമുദായിക 
ക്രമം തുടരേണ്ടതുമാണ്. . 


5. 1985 - ലെ 12 -ാം ആക്റ്റിന്റെ ഭേദഗതി. - 1985 - ലെ മഹാത്മാഗാന്ധി സർവ്വകലാശാല 
ആക്റ്റിന്റെ ( 1985 - ലെ 12 ) 78 -ാം വകു പ്പിനു പകരം താഴെ പ്പറ യു ന്ന വകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 


“78. നിയമനങ്ങളുടെ സംവരണം. - അദ്ധ്യാപക, അനദ്ധ്യാപക തസ്തിക 
കളിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നതിൽ, സർവ്വകലാശാല , 1958 - ലെ കേരള സ്റ്റേറ്റ് 
ആന്റ് സബോർ ഡി നേറ്റ് സർ വ്വീ സസ് ചട്ട ങ്ങ ളിലെ 14 -ാം ചട്ട ത്തിലെ 
( എ ) , ( ബി ), ( സി ) എന്നീ ഖണ്ഡ ങ്ങളിലെ വ്യവസ്ഥകളും 15 , 16 , 17 , 17 എ എന്നീ 
ചട്ടങ്ങളിലെ വ്യവസ്ഥകളും, അതതു സമയങ്ങളിൽ ഭേദഗതി ചെയ്ത പ്രകാരം, 
ആവശ്യമായ മാറ്റങ്ങളോടെ, പാലിക്കേണ്ടതും എല്ലാ വകുപ്പുകളും ഒരു യൂണിറ്റ് ആയി 
പരിഗണിച്ച് കാറ്റഗറി തിരിച്ച് സാമുദായിക ക്രമം തുടരേണ്ടതുമാണ്. . 

6. 1994- ലെ 5 -ാം ആക്റ്റിന്റെ ഭേദഗതി. 1994- ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത 
സർവ്വകലാശാല ആക്റ്റിന്റെ (1994 - ലെ 5) 32 -ാം വകുപ്പിനുപകരം താഴെപ്പറയുന്ന 
വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

“32. നിയമനങ്ങളുടെ സംവരണം. - അദ്ധ്യാപക, അനദ്ധ്യാപക തസ്തിക 
കളിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നതിൽ, സർവ്വകലാശാല , 1958 - ലെ കേരള സ്റ്റേറ്റ് 
ആന്റ് സബോർ ഡി നേറ്റ് സർ വ്വീ സസ് ചട്ട ങ്ങ ളിലെ 14 -ാം ചട്ട ത്തിലെ 
( എ ), ( ബി ), ( സി ) എന്നീ ഖണ്ഡ ങ്ങളിലെ വ്യവസ്ഥകളും 15 , 16, 17, 17എ എന്നീ 
ചട്ടങ്ങളിലെ വ്യവസ്ഥകളും, അതതു സമയങ്ങളിൽ ഭേദഗതി ചെയ്ത പ്രകാരം, 
ആവശ്യമായ മാറ്റങ്ങളോടെ, പാലിക്കേണ്ടതും എല്ലാ വകുപ്പുകളും ഒരു യൂണിറ്റ് ആയി 
പരിഗണിച്ച് കാറ്റഗറി തിരിച്ച് സാമുദായിക ക്രമം തുടരേണ്ടതുമാണ്. . 

7, 2005 - ലെ 27 -ാം ആക്ടിന്റെ ഭേദഗതി. 2005- ലെ ഉയർന്ന നിയമപഠനത്തിനുള്ള 
ദേശീയ സർവ്വകലാ ശാല ആക്റ്റിന്റെ ( 2005 - ലെ 27 ) 4 -ാം വകുപ്പിൽ, ( 3 ) -ാം 
ഉപവകുപ്പിനുപകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


"“( 3) അദ്ധ്യാപക, അനദ്ധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ 
നടത്തുന്നതിൽ, സർവ്വകലാശാല , 1958 - ലെ കേരള സ്റ്റേറ്റ് ആന്റ് സബോർഡിനേറ്റ് 
സർവ്വീസസ് ചട്ടങ്ങളിലെ 14 -ാം ചട്ടത്തിലെ ( എ ), ( ബി), ( സി ) എന്നീ ഖണ്ഡങ്ങളിലെ 
വ്യവസ്ഥകളും 15, 16, 17 , 17 എ എന്നീ ചട്ട ങ്ങ ളിലെ വ്യവ സ്ഥ ക ളും , അതതു 
സമയങ്ങളിൽ ഭേദഗതി ചെയ്ത പ്രകാരം, ആവശ്യമായ മാറ്റങ്ങളോടെ, പാലിക്കേണ്ടതും 
എല്ലാ വകുപ്പുകളും ഒരു യൂണിറ്റ് ആയി പരിഗണിച്ച് കാറ്റഗറി തിരിച്ച് സാമുദായിക 
ക്രമം തുടരേണ്ടതുമാണ്. . 


നിഖിൽ കുമാർ 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 


കെ . എസ്. മധുസൂദനൻ, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


